Reg . No. KLTVOM 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED BY AUTHORITY 


13th August 1982 


Vol. XXVII ) 


Trivandrum , Friday, 


( No. 570 


22nd Sravana 1994 


കേരള സർക്കാർ 


ധനകാര്യ (എസ്ററാബ്ളിഷ്മെൻറ് - സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ, 2469 എസ്ററാ.സി5 / 82 / ധന: തിരുവനന്തപുരം, 1982 ആഗസ്ററ° 9. 

ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടു താലൂക്കിൽ എടത്വ ആസ്ഥാനമാക്കി 
ഈ വിജ്ഞാപനം ഗവൺമെൻറ് ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി പതിനഞ്ച 
ദിവസത്തിനുശേഷം സർക്കാർ നിശ്ചയിക്കുന്ന തീയതിമുതൽ പുതിയ ഒരു 
സബ് ട്രഷറി പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 


( 2 ) താഴെ പറയുന്ന പഞ്ചായത്തുകൾ ഈ ട്രഷറിയുടെ അധികാര 
പരിധിയിൽ വരുന്നതാണ്. 


എടത്വ 
തലവടി 
മുട്ടാർ 


പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് മുതലായ എല്ലാവിധ പണമിടപാടു 
കളും ഈ ടഷറി കൗണ്ടർ മുഖേന നടത്തുന്നതാണ്. 


33/ 2983/ Mo 


2 


രണ്ടാം 


എടത്വ സബ് ട്രഷറി തുറന്നു പ്രവർത്തിക്കുന്ന തീയതി മുതൽ 
ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്ന പഞ്ചായത്ത് അതിർത്തികൾക്കു 
ളളിലുളള പണമിടപാടുകൾ പ്രസ്തുത ടഷറി മുഖേന നടത്തുന്നതാണ്. 
മുപ്പതങ്ങൾ , സ്ററാമ്പുകൾ , കറുപ്പ്, ഗഞ്ചാവ് മുതലായവയും വിൽപ്പന 
യ്ക്കുളള ഫാറങ്ങളും ഈ ടഷറിയിൽനിന്നും വിതരണം ചെയ്യുന്നതാണ്. 
കൂടാതെ കേരളാ ടഷറി കോഡ് ഒന്നാം വാല്യം 157-9, 15 8 ചട്ടങ്ങൾ 
അനുസരിച്ച് ഡിപ്പാർട്ടുമെൻറ് ക്യാഷ്ചെസ്ററും മററു വിലപിടിപ്പുളള സാധ് 
നങ്ങളും പുതിയ സബ് ട്രഷറിയിൽ സൂക്ഷിക്കുവാൻ സ്വീകരിക്കുന്നതാണ്. 
മേൽ വിവരിച്ച പദേശാതിർത്തിക്കുളളിൽ സർക്കാരിൽനിന്നും ലഭിക്കുവാനുളള 
പണ ബന്ധപ്പെട്ട മേലധികാരികളുടെ (പത്യേകാനുമതികൂടാതെ എടത് 
സബ് ട്രഷറിയിൽ നിന്നല്ലാതെ മറെറാരു ട്രഷറിയിൽ നിന്നും നൽകുന്നതല്ല . 

( 4) ഈ മേഖലയിലെ പേഴ്സണൽ ഡിപ്പോസിററ്, ലോക്കൽ ഫണ്ട് 
ഡിപ്പോസിററ് , ജൂഡിഷ്യൽ ഡിപ്പോസിററ്, മുതലായ അക്കൗണ്ടുകൾ അതാതു 
അഡ്മിനിസ്ടററർമാർക്ക് ഇപ്പോൾ ഇടപാടുകൾ നടത്തിവരുന്ന ട്രഷറി 
കളുമായി തുടർന്നു നടത്താവുന്നതും അക്കൗണ്ടൻറ് ജനറലിന്റെ അനുമതി ലഭി 
ക്കുന്ന മുറയ്ക്ക് എടത്വ ടഷറിയിലേക്ക്മാറ്റാവുന്നതുമാണ്. അതുപോലെ 
തന്നെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും മററും പേരിലുളള ടഷറി 

സേവിംഗ്സ് ബാങ്ക് നിക്ഷേപങ്ങൾ അവരവരുടെ താൽപ്പര്യാനുസരണം എടത്വ 
സബ് ട്രഷറിയിലേക്ക് നിയമാനുസൃതം മാററുന്നതുവരെഇപ്പോൾ ഇടപാടുകൾ 
നടത്തുന്ന ടഷറികൾ മുഖേനതന്നെ തുടർന്നു നടത്താവുന്നതാണ്. ഈ 
പദേശങ്ങളിലെ മണിയോർഡർ ഒഴിച്ചുളള പെൻഷൻ വിതരണവും എടത്വ സബ് 
is ഷറിയിലേക്ക് നിയമാനുസൃതം മാററുന്നതുവരെ പഴയതുപോലെ ത ടരുന്ന 
താണ്. 

എന്നാൽ മണിയോർഡർ പെൻഷൻ എടത്വ സബ് ട്രഷറി തുറന്നു 
പ്രവർത്തിക്കുന്ന തീയതിമുതൽതന്നെ അവിടേക്ക് മാററപ്പെടുന്നതാണ്. 
( 5 ) എടത്വ സബ ടഷറിയുടെ അധികാര 

പരിധിയിൽപ്പെടാത്ത 
സ്ഥാപനങ്ങൾക്ക് ഈ ടഷറിയുമായി ഇടപാടു നടത്തണമെന്നുണ്ടെങ്കിൽ 
അതിന സർക്കാരിൽനിന്നാ, സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള 
ഉദ്യോഗസ്ഥൻമാരിൽനിന്നോ പ്രത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെ ആജ്ഞാനുസരണം 

ഡി . ബാബു പോൾ , 
ധനകാര്യവകുപ്പു സെക്രട്ടറി . 


ക്കൽ 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1982 . 


